Government of Kerala 
കേരള സർക്കാർ 

2008 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 2006 - 2008 


OVERN 


ാർ 


ം 


സ 


AYMENT OP 
न्यवरावर 


OF KER 


അപ്പ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIII 
വാല്യം 53 


26th August 2008 
| 2008 ആഗസ്റ്റ് 26 
4th Bhadra 1930 
1930 ഭാദം 4 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ ജില്ലാ 

കോടതിയിൽ 
- 0 . P . ( G & W ) നമ്പർ 154/ 2008 


ഹർജികക്ഷി : 

Before the Hon ble District Court, 
തിരുവനന്തപുരം ജില്ലയിൽ പച്ച പി . ഒ., 

Thiruvananthapuram 
പാലോട് എക്സ് സർവ്വീസ്മെൻ കോളനിയിൽ 

0 . P . ( G & W ) No. 162/ 2008 
ബ്ലോക്ക് നമ്പർ 67 - ൽ അൻവർ മൻസിലിൽ 

Petitioner : 
താമസം (Late) ഷിഹാബുദ്ദീൻ ഭാര്യ സാജിത ബീവി 

Smt. Vasantha , aged 41 years, 
എതിർകക്ഷി: - ഇല്ല 

w /o (Late ) Surendran , 

Residing at Aswathi Bhavan , 
സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 

Thrikkalackal, Attipra Village, 
ഹർജിക്കാരിയുടെ ഭർത്താവും താഴെപ്പറയുന്ന മൈനറുക 

Thiruvananthapuram Taluk , 
ളായ ജബിറുൾ ഹസ്സൻ, അൻവർഹുസൈൻ മക്കളുടേയും 

Thiruvananthapuram District 
പിതാവുമായിരുന്നതും, 19 - 12 -2006 - ൽ മരിച്ചുപോയ ഷിഹാബുദ്ദീൻ, 

Counter Petitioner : - Nil 
എസ്.- ന്റെ പേരിൽ അക്കൗണ്ടന്റ് ജനറൽ കേരള, തിരുവനന്ത 

Whereas the petitioner has filed OP (G & W ) 
ഓഫീസിൽ G. P. F. A / c No . P. 36406 -ാം നമ്പർ | No. 162/2008, before this Hon ble Court, praying that he 

പാവിഡന്റ് ഫണ്ട്തുകയായ 1 , 09 ,828 ( ഒരു ലക്ഷത്തി be declared as guardian of her minor children Aswathi, V . S., 
ഒമ്പ തി നാ യി രത്തി എണ്ണൂറ്റി ഇരു പ ത്തി എട്ട്) രൂപ ടി Akhil , V . S . and Alan , V . S . and applied for the 

മൈനറുകളുടെ ക്ഷേമത്തിനായികൂടി വാങ്ങി എടുക്കുന്നതിന് permission to alienating minors share over the said 29 .887 
രക്ഷകർത്താവും മാതാവുമായ ഹർജിക്കാരിയെ അനുവദിച്ച് cents ( 12 .10 Ares) [ 10. 69 Ares in Re- Sy. No . 282 / 8 + 1 . 41 
അധികാരപ്പെടുത്തിക്കിട്ടുന്നതിനും മറ്റുമായി ബോധിപ്പിച്ച ഈ Ares in Re. Sy . No. 282 / 8 - 1 ] of land in Attipra Village 
ഹർജി 1- 9 - 2008 -ാം തീയതിയിൽ വിചാരണ വച്ചിരിക്കുന്നതിൽ and whereas the case is posted to 18- 9 - 2008, it is hereby 
നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമുള്ളപക്ഷം ആയത് notified that any person having objection to the said 
വിചാരണദിവസം പകൽ 11 മണിക്ക് ടി കോടതി മുമ്പാകെ application should appear before this court at 11 a . m . on 
ഹാജ രായി ബോധിപ്പിച്ചി രി ക്കേണ്ടതും, അല്ലാ ത്ത പക്ഷം the said day and file objection , failing which the 
ആർക്കും തർക്കമില്ലെന്നുകണ്ട് ടി ഹർജി തീർച്ച ചെയ്യുന്ന application would be allowed as if there is no objection . 
താണെന്നുള്ള വിവരം ഇതിനാൽ തെര്യപ്പെടുത്തിക്കൊള്ളുന്നു . 

S . WILLIAMS, 
Thiruvananthapuram. 

Petitioner s Advocate . 
യാഹ്യാഖാൻ, 
30 - 7 - 2008 . 

ഹർജികക്ഷിക്കാരിഭാഗം അഡ്വക്കേറ്റ്. 


ചേർത്തല സബ് കോടതി മുമ്പാകെ 

- O . P . (Succession ) നമ്പർ 6 / 2008 
ഹർജിക്കാർ : 
1. ജിസ്റ്റോ ജോസഫ്, 

S / o . late സി . വി . ജോസഫ്, ചേന്നോത്ത് 
ജിസ്റ്റോ വില്ല , കൊക്കോതമംഗലം വില്ലേജ് 
ചേർത്തല താലൂക്ക്. 
2, ജിനോയ് ജോസഫ്, 

S / o late സി . വി. ജോസഫ്, ടി യിൽ 
3. ജീനാ ജോസഫ്, 

- D / o late സി. വി. ജോസഫ്, ടി യിൽ 
എതിർ ഹർജിക്കാർ: - ഇല്ല . 

- മേൽ നമ്പർ ഹർജി സംഗതിയിൽ 24 - 7 - 2007 - ൽ മരിച്ചു 
പോയ ഹർജിക്കാരുടെ പിതാവായ സി . വി . ജോസഫിന് 
എൽ. ഐ . സി . യിൽനിന്നും കിട്ടു വാ നുള്ള സംഖ്യ വാങ്ങി 
എടുക്കുന്നതിലേക്ക് സക്സസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് 
ഹർജിക്കാർ ബോധിപ്പിച്ചിട്ടുള്ള ഹർജിയിൽ ആർക്കെങ്കിലും 
ഏതെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് കേസ് വിചാരണ 
ദിവസമായ 2008 സെപ്റ്റംബർ മാസം 5 -ാം തീയതി രാവിലെ 
10 . 30 മണിക്ക് ഈ കോടതി മുമ്പാകെ നേരിട്ടോ, വക്കീൽ 
മു ഖാ ന്തി രമോ ഹാജ രായി ബോധി പ്പി ക്കേ ണ്ടതും 
അല്ലാത്തപക്ഷം ആർക്കും ആക്ഷേപമില്ലെന്ന് കണ്ട് തീരുമാന 
മെടുക്കുന്നതാണെന്ന വിവരം ഇതിനാൽ തെര്യപ്പെടുത്തുന്നു . 
ചേർത്തല, 

സി . ജെ . വർഗീസ്, 
22 - 8 - 2008. 

വാദിഭാഗം അഡ്വക്കേറ്റ്. 


